Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL /TV( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


- 
കക 
GOVERNN 


രള സർക് 


പാ 


രാർ 


NMENT OF 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 ഫെബ്രുവരി 4 
4th February 2020 

1195 മകരം 21 
21st Makaram 1195 

1941 മാഘം 15 
15th Magha 1941 


Vol. IX . 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


4th FEB . 2020 ) 


COMMISSIONERATE OF LAND REVENUE 


993 


മേൽ പറഞ്ഞിട്ടുള്ളവർ മാത്രമാണ് പരേതന്റെ അനന്തരാവ ക്രമ 

പേര് 

പരേതനുമായുള്ള വയസ് 
കാശികളെന്ന് രേഖപ്പെടുത്തി അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന നമ്പർ 

ബന്ധം 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 

സീനത്ത് 

ഭാര്യ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 

- 2 സിജിന , എ . 

മകൾ 

- 29 
തിരു വല്ല തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 

- 3 സജി, എ . 

മകൻ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 

ടിയിൽ പരേതനായ അബ്ദുൾ സമദിന്റെ നിയമാനുസൃത 
താലൂക്കാഫീസ്, 

- ( ഒപ്പ്) 

അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേർ മാത്രമാണെന്ന് കാണിച്ച് 
തിരുവല്ല . 

തഹശീൽദാർ. 

അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
തിരുത്തൽ പരസ്യം 

എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യം കേരള 

ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കാർത്തികപ്പള്ളി 
നമ്പർ സി10 - 3214 / 2019. 

2019 ഡിസംബർ 16 . തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 

ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
23 - 7 - 2019 - ലെ കേരള ഗസറ്റ് നമ്പർ 30 - ൽ ( വാല്യം 8 , 

ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 6671, കമ ന മ്പർ ( 19 ), സി10 - 3214 / 2019 -ാം 
നമ്പരായി പ്രസിദ്ധീകരിച്ച് പരസ്യ ത്തിൽ പരേ ത യാ യ 

നമ്പർ എ3- 17647/ 2019 . 

2020 ജനുവരി 1. 
ജെ . പത്മിനിക്കുട്ടിയമ്മ, എം . കെ . രാഘവൻ നായർ എന്നിവരുടെ 
അവകാശികളിലൊരാളായ " ജ്യോതിലക്ഷ്മി, എം .- മകൾ 

കാർത്തികപ്പള്ളി താലൂക്കിൽ ചിങ്ങോലി വില്ലേജിൽ 
എന്നത് " ജ്യോതിലക്ഷ്മി, എം .- മരുമകൾ എന്ന് തിരുത്തി ചിങ്ങോലി മുറിയിൽ തോപ്പിൽ വീട്ടിൽ നിധിൻകുമാർ ടിയാന്റെ 
വായിക്കേണ്ടതാണ്. 

മാതാപിതാക്കൾ എൻ. രമണി, റ്റി . ബാലകൃഷ്ണൻഎന്നിവർ 

മരണപ്പെട്ടുപോയെന്നും ഫാമിലി പെൻഷൻ കുടിശ്ശിക ലഭിക്കു 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 

- ന്ന തിനും മറ്റ് ആവ ശ്യ ങ്ങൾക്കു മാ യി ഒരു അവകാശ 
തിരുവല്ല . 

തഹശീൽദാർ. 

സർട്ടിഫിക്കറ്റ് നൽക ണ മെന്നും കാണിച്ച് ബോധിപ്പിച്ച 

അപേക്ഷ യിൻമേൽ ചിങ്ങോലി വില്ലേജാ ഫീസർ മുഖേന 
Konni Taluk 

അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ 
തിരുത്തൽ പരസ്യം 

എൻ. രമണി 19 - 6- 2009- ലും റ്റി. ബാലകൃഷ്ണൻ 27 -7 -2019 - ലും 
മര ണ പ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻ തു ടർച്ചാ വ കാശ 

നിയമപ്രകാരം പരേതന് താഴെ പറയുന്നയാളാണ് അവകാശിയാ 
നമ്പർ എ5- 6856 / 2019. 

2019 ഡിസംബർ 10. 

യിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 
2019 ഒക്ടോബർ 22 -ാം തീയതിയിലെ 42 -ാം നമ്പർ കേരള 

പരേതരുമായുള്ള വയസ് 
ഗസറ്റിൽ ( വാല്യം 8, പാർട്ട് III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 

ബന്ധം 
റവന്യൂ വിഭാഗത്തിൽ 9431-ാം നമ്പർ പേജിൽ പരേതന്റെ 

നിധിൻകുമാർ 

മകൻ 
പേരിലുള്ള വാഹന ന മ്പർ " KL - 03 - R -1362 എന്ന് 
പ്രസിദ്ധപ്പെടുത്തി വന്നിട്ടു ള്ളത് " KL - 03 - R - 1352 എന്ന് പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
തിരുത്തി വായിക്കേണ്ടതാണ്. 

ടിയിൽ പരേതരായ എൻ. രമ ണി , റ്റി . ബാല കൃ ഷ് ണൻ 

എന്നിവരുടെ നിയമാനുസൃത അവകാശി മകൻ നിധിൻകുമാർ 
താലൂക്കാഫീസ്, 

- ( ഒപ്പ്) 

മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
കോന്നി. 

തഹശീൽദാർ. 

ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 

പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ALAPPUZHA DISTRICT 

ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 

ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
Karthikappally Taluk 

കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരസ്യം 

പരിഗണിക്കുന്നതല്ല. 


പേര് 


- 36 


(1) 


നമ്പർ എ3- 15819 / 2019. 


2019 ഡിസംബർ 21. 


നമ്പർ എ3- 18376/ 2019 . 


2020 ജനുവരി 1. 


കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് വില്ലേജിൽ 
തുലാംപറമ്പ് വടക്ക് മുറിയിൽ റഹ്മത്ത് മൻസിൽ വീട്ടിൽ 
സീനത്ത്, ടിയാളുടെ ഭർത്താവ് അബ്ദുൾ സമദ് മരണപ്പെട്ടു 
പോയെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്കു മാ യി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷ യിൻമേൽ ഹരിപ്പാട് വില്ലേ ജാ ഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ 
അബ്ദുൾ സമദ് 14- 8- 2019 - ൽ മരണപ്പെട്ടുപോയി എന്നും ഇസ്ലാം 
പിൻ തു ടർച്ചാ വ കാശ നിയമപ്രകാരം പരതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


- കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം വില്ലേജിൽ 
ചിറ ക്ക ടവം മുറിയിൽ പുതു വൽ വീട്ടിൽ 
ഷാഫിഖാൻ, കെ . ടിയാന്റെ പിതാവ് കൊച്ചുമോൻ മരണപ്പെട്ടു 
പോയെന്നും വിവിധ ആവ ശ്യ ങ്ങ ൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കായംകുളം വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ കൊച്ചുമോൻ 17 - 7 - 2019 - ൽ മരണപ്പെട്ടുപോയി എന്നും 
ഇസ്ലാം പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


65 


4th FEB . 2020 ) 


COMMISSIONERATE OF LAND REVENUE 


994 


പേര് 


(5) 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


- നമ്പർ എ3- 15822 / 2019 . 


2020 ജനുവരി 1. 


അജിബീഗം 


ഭാര്യ 


44 


- 2 


ഷാഫിഖാൻ 


മകൻ 


ഷിഫാ കൊച്ചുമോൻ 


മകൾ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
ടിയിൽ പരേതനായ കൊച്ചു മോന്റെ നിയ മാ നു സത 
അവകാശികൾ മേൽ വിവരിച്ച 3 പേർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ 
കാപ്പിൽ കിഴക്ക് മുറിയിൽ കുന്നുതറയിൽ വീട്ടിൽ ഷാജികുമാർ 
ടിയാന്റെ മാതാവ് രാജമ്മ മരണപ്പെട്ടു പോയെന്നും വിവിധ 
ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
കൃഷ്ണപുരം വില്ലേജാഫീസർമുഖേന അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ രാജമ്മ 
16 - 8- 2019 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവ 
കാശ നിയമപ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


കമ 


പേര് 


പ 


പരേതയുമായുള്ള വയസ് 
നമ്പർ 

- ബന്ധം 
- 1 ഷാജികുമാർ 

മകൻ 
- സുരേഷ് 
പ്രവീൺ പരേതനായ മകൻ 
പ്രസാദിന്റെ 

മകൻ 23 
4 പ്രതീഷ് 


ധ 


നമ്പർ എ3- 14671/2019 . 


2020 ജനുവരി 1. 


(പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 


കാർത്തികപ്പള്ളി താലൂക്കിൽ വീയ പുരം വില്ലേജിൽ 
നാലു ത ങ്ങിൽ വീട്ടിൽ ലൈല ടിയാളുടെ ഭർത്താവ് 
എ . അബ്ബാസ് മരണപ്പെട്ടു പോയെന്നും വിവിധ ആവ ശ്യ 
ങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ബോധിപ്പിച്ച അപേ ക്ഷ യിൻ മേൽ വീയ പുരം 
വില്ല ജാ ഫീ സർ മുഖേന അന്വേ ഷ ണ വും അ വ കാ ശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ എ . അബ്ബാസ് 9-2- 2019 - ൽ 
മര ണ പ്പെട്ടുപോയി എന്നും ഇസ്ലാം പിൻതുടർച്ചാവകാശ 
നിയമ പ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് അവകാശിക 
ളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


ആക യാൽ ടിയിൽ പരേതയായ രാജ മ്മ യുടെ 
നിയ മാ നു സൃത അവകാശികൾ മേൽ വിവരിച്ച 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


നമ്പർ എ3- 8709 / 2019 . 


2020 ജനുവരി 1. 


ലൈല , എ . 


ഭാര്യ 


മകൻ 


നവാസ്, എ . 
ഷാനവാസ് 


നിഷമോൾ 


മകൾ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


- കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ 
കാപ്പിൽ കിഴക്ക് മുറിയിൽ ഉഷസ്സ് വീട്ടിൽ ഉഷ , കെ . പി . 
ടിയാളുടെ ഭർത്താവ് അനിരുദ്ധൻ, വി . മരണപ്പെട്ടുപോയെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കൃഷ്ണപുരം വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ അനിരുദ്ധൻ , വി . 
12 -5 - 2016 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാ 
വകാശ നിയമ പ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശിയായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


ആക യാൽ ടിയിൽ പരേതനായ എ . അബ്ബാ സ് - ന്റെ 
നിയ മാ നു സൃത അവകാശികൾ മേൽ വിവരിച്ച 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ഉഷ, കെ . പി . 


ഭാര്യ 


- 52 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അനിരുദ്ധൻ 
ഉഷ, കെ . പി. ദമ്പതികൾക്ക് സന്താനങ്ങളില്ല . 


66 


4th FEB . 2020 ) 


COMMISSIONERATE OF LAND REVENUE 


995 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ഭാര്യ 


ആകയാൽ ടിയിൽ പരേതനായ അനിരുദ്ധൻ, വി . -യുടെ 
നിയ മാ നു സത അ വ കാ ശി ഭാര്യ ഉഷ, കെ . പി . 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ലതാകണ്ണൻ 
ശരവണൻ 


മകൻ 


ശരണ്യ 


മകൾ 


അശ്വതി 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . വാഹനത്തിന്റെ 
ഉടമസ്ഥാവകാശം നാലാം കക്ഷിയുടെ പേരിൽ മാറ്റുന്നതിനും 
മറ്റാവശ്യങ്ങൾക്ക് ഒന്നാം കക്ഷി പേരിലും അവകാശം ഒഴിഞ്ഞ് 
മറ്റുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട്. 


നമ്പർ എ3- 16516 / 2019. 


2020 ജനുവരി 4. 


-- ആകയാൽ ടിയിൽ പരേതനായ ബി . കണ്ണൻ - ന്റെ 
നിയ മാ നു സൃത അ വ കാ ശികൾ വാഹ ന ത്തിന്റെ 
ഉട മ സ്ഥാ വ കാശം മാറ്റു ന്ന തിന് മകൾ അശ്വതിയും 
മറ്റാവശ്യങ്ങൾക്ക് ഭാര്യ ലതാ കണ്ണനും മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെ 
- ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ എ3- 17993 / 2019 . 


2020 ജനുവരി 3. 


- കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ വില്ലേജിൽ 
കണ്ടല്ലൂർ വടക്ക് മുറിയിൽ കോലടത്ത് തെക്കതിൽ വീട്ടിൽ 
മിനി, വി. ടിയാളുടെ ഭർത്താവ് ആറാട്ടു പുഴ 
വില്ലേജിൽ നെടിയത്ത് വീട്ടിൽ ഷാജി, കെ . മരണപ്പെട്ടു 
പോയെന്നും മത്സ്യ ഫെഡിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
ആറാട്ടു പുഴ വില്ലേ ജാ ഫീ സർ മുഖേന അന്വേ ഷ ണ വും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ ഷാജി, കെ . 
28 -9 - 2019- ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവ 
കാശ നിയമ പ്രകാരം പരേതന് താഴെ പറ യു ന്ന വ രാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
മിനി, വി . 

ഭാര്യ - 37 
നിമിഷ , എം . 

മകൾ - 17 
അനന്ദു , എസ്. 

മകൻ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
-- ആകയാൽ ടിയിൽ പരേതനായ ഷാജി, കെ .-യുടെ 
നിയ മാ നു സൃത അവകാശികൾ മേൽ വിവരിച്ച 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


- കാർത്തികപ്പള്ളി താലൂക്കിൽ മുതുകുളം വില്ലേജിൽ 
മുതു കുളം വടക്ക് മു റി യിൽ കള ത്തി ലത്ത് 
വീട്ടിൽ ഹരി ഗോ വി ന്ദ ൻ ടിയാന്റെ മാതാ പി താ ക്കൾ 
ബി . ലളി താം ബിക അമ്മ, മുര ളീ ധ രൻപിള്ള എന്നിവർ 
മരണപ്പെട്ടു പോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽക ണ മെന്നും കാണിച്ച് 

ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ മുതുകുളം വില്ലേജാഫീസർ 
മുഖന അ ന്വേ ഷ ണ വും അ വ കാ ശ വി ചാ ര ണ യും 
നടത്തിയതിൽ ടിയിൽ ബി. ലളിതാംബിക അമ്മ 8 -11- 2019 - ലും 
മുരളീധരൻപിള്ള, കെ . 15 -1- 2013 - ലും മരണപ്പെട്ടുപോയി എന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമ പ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശിയായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


പേര് 


പരേതരുമായുള്ള വയസ് 

ബന്ധം 
മകൻ - 46 


എം . ഹരിഗോവിന്ദൻ 


നമ്പർ എ3-15825/ 2019. 


2020 ജനുവരി 4. 


പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


കാർത്തി ക പ്പള്ളി താലൂക്കിൽ കരു വാറ്റ് വില്ലേജിൽ 
ടി വടക്ക് മുറിയിൽ ആഞ്ഞിലിവേലിൽ വീട്ടിൽ ലതാ കണ്ണൻ 
ടിയാളുടെ ഭർത്താവ് ബി . കണ്ണൻ മരണപ്പെട്ടു പോയെന്നും 
വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങൾക്കുമായി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കരുവാറ്റ വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വി ചാ ര ണയും നട ത്തിയ തിൽ ടിയിൽ ബി . കണ്ണൻ 
25 -12 - 2015 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാ 
വകാശ നിയമ പ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


ആകയാൽ ടിയിൽ പരേതരായ ബി . ലളിതാംബിക അമ്മ, 
മു ര ളീ ധ രൻ പി ള്ള , കെ . എന്നി വരുടെ നിയ മാ നു സൃത 
അവകാശി മകൻ എം. ഹരിഗോവിന്ദൻ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


Gaz , No. 5/ 2020 /DTP ( CLP ) . 


4th FEB . 2020 ) 


COMMISSIONERATE OF LAND REVENUE 


996 


( 10 ) 

SCHEDULE 
നമ്പർ എ3-14205/ 2019. 

2020 ജനുവരി 3. 

Sl. Name of the Relationship Age 

No. legal heirs with the deceased 
കാർത്തി ക പ്പള്ളി താലൂ ക്കിൽ ചേപ്പാട് വില്ലേ ജിൽ 

- 1 Shibu Harshan Husband - 45 
ഏവൂർ വടക്ക് മുറിയിൽ എക്കിത്തറ വീട്ടിൽ രേവതി ചന്ദ്രൻ 
ടിയാളുടെ മാതാപിതാക്കൾ ഭഗീരഥി, എ . എൻ. വാസുദേവനാചാരി 

- 2 Kritharth S . Panicker Son 
എന്നിവർ മരണപ്പെട്ടു പോയെന്നും പരേതരുടെ പേരിലുള്ള Father of the deceased is not alive. Mother 
പെൻഷനും മറ്റാനുകൂല്യങ്ങളും കൈപ്പറ്റുന്നതിനും മറ്റ് വിവിധ 

Nandini, K . G . is alive . 
ആ വ ശ്യ ങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് Objections if any against the issue of the said 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ legal heirship certificate stating that the above 
ചേപ്പാട് വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ mentioned 2 persons are the legal heirs of late 
വിചാരണയും നടത്തിയതിൽ ടിയിൽ ഭഗീരഥി 1- 8 - 2015 - ലും Parvathy Venugopal has to file before the undersigned 
എ . എൻ. വാസുദേവനാചാരി 6 -8 - 2013 - ലും മരണപ്പെട്ടുപോയി 

within 30 days from the date of publication of this 
എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമ പ്രകാരം പരേതർക്ക് 

notice in the Kerala Gazette. Objections sent by post or 

filed after the stipulated time will not be considered 
താഴെ പറ യു ന്ന വ രാണ് അവകാശികളാ യിട്ടുള്ള തെന്നും 

at any level. 
അറിവായിട്ടുണ്ട്. 

(12) 
കമ പേര് പരേതരുമായുള്ള വയസ് 
No . A3 - 11636/ 2019 . 

1st January 2020 . 
നമ്പർ 

ബന്ധം 
രേവതി ചന്ദ്രൻ 

Notice is hereby given all to whom it may 
മകൾ 

concern that Radha Ramakrishnan, D - 26 , NTPC 
സോണി, വി. 

മകൻ 

Township , Chingoli Village , Karthikappally Taluk , 
കൃഷ്ണകുമാർ, വി . 

Alappuzha District of Kerala State has applied for a 
അരുൺകുമാർ, വി . 

legal heirship certificate due to her husband 

K . M . Ramakrishnan who expired on 12 -8 - 2019 . The 
ലക്ഷ്മി, ബി . 

മകൾ 

legal heirship certificate is required for various 
പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

purposes. Enquiry conducted through the Village 

Officer, Chingoli and Tahsildar , Palakkad reveals that 
ആക യാൽ ടിയിൽ പരേതരായ ഭഗീരഥി, following are the legal heirs of late 
എ . എൻ. വാസുദേവനാചാരി എന്നിവരുടെ നിയമാനുസൃത K . M. Ramakrishnan as per Hindu Succession Act . 
അവകാശികൾ മേൽ വിവരിച്ച 5 പേർ മാത്രമാണെന്ന് കാണിച്ച് 

SCHEDULE 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 

Sl. Name of the Relationship Age 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 

No. legal heirs with the deceased 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 

- 1 Radha Ramakrishnan 

Wife 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും - 2 Mahadevan Ramakrishnan Son 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

3 Lakshmy Ramakrishnan Daughter 
( 11 ) 

4 Lakshmy Mahadevan Mother 
No. A3- 15821/2019. 

1st January 2020 . 

Father of the deceased is not alive. 
Notice is hereby given all to whom it may Objections if any against the issue of the said 
concern that Shibu Harshan , Sree Nikethan , Kappilmekku , legal heirship certificate stating that the above 
Krishnapuram Village , Karthikappally Taluk , Alappuzha mentioned 4 persons are the legal heirs of late 
District of Kerala State has applied for a legal heirship 

K . M . Ramakrishan has to file before the undersigned 
certificate due to his wife Parvathy Venugopal who 

within 30 days from the date of publication of this 
expired on 25 - 8 - 2019 . The legal heirship certificate is 

notice in the Kerala Gazette . Objections sent by post or 

filed after the stipulated time will not be considered 
required for various purposes. Enquiry conducted through 

at any level. 
the Village Officer, Krishnapuram reveals that following 
are the legal heirs of late Parvathy Venugopal as per Taluk Office, 

( Sd.) 
Hindu Succession Act. 

Karthikappally. 

Tahsildar. 


68 


